37 


Aluva Taluk 


( 3 ) 


പരസ്യം 


നമ്പർ എച്ച്3-3471 / 2021 . 


2021 ഏപ്രിൽ 16 . 


( 1 ) 


നമ്പർ എച്ച്3-5720 / 2020 . 

2021 ഏപ്രിൽ 16 . 
ആലുവ താലൂക്ക് കീഴ്മാട് വില്ലേജിൽ കീരം കുന്ന് 
കരയിൽ കുന്നും പുറത്ത് വീട്ടിൽ അബ്ദുൾ ഹമീദ് മകൻ 
സാജിദ് കെ . എ . എന്ന കക്ഷി 5-2-2017 -ാം തീയതി മരണപ്പെ 
ട്ടതാണെന്നും ഒരു അവകാശസർട്ടിഫിക്കറ്റ് അനുവദിച്ചുകൊടുക്ക 
ണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ സജ്മി അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളതാണ് . ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവരാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


ആലുവ താലൂക്ക് തുറവൂർ വില്ലേജിൽ തുറവൂർ കരയിൽ 
പള്ളിപ്പാട്ട് വീട്ടിൽ പൈലി മകൻ വർഗ്ഗീസ് പി . പി . എന്ന 
കക്ഷി 3-10-2020 -ാം തീയതി മര ണ പ്പെട്ടതാണെന്നും ഒരു 
അവകാശസർട്ടിഫിക്കറ്റ് അനുവദിച്ചുകൊടുക്കണമെന്നാവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ ഭാര്യ ഷൈല വർഗ്ഗീസ് അപേക്ഷ സമർപ്പി 
ച്ചിട്ടു ള്ള താ ണ് . 

ബന്ധ പ്പെട്ട വില്ലേജ് ഓഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവരാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബം 


1 


ഷെല വർഗ്ഗീസ് 


ഭാര്യ 


47 


1 


സജ്മി ടി . എ . 


ഭാര്യ 


32 


2 


വിനിത 


മകൾ 


26 


2 


അത് അനാം സാജിദ് 


മകൾ 


7 


3 


വിനീഷ് 


മകൻ 


28 


3 


5 


3 3 


4 


70 


5 


63 


അയ അനാം സാജിദ് 
അബ്ദുൾ ഹമീദ് 

പിതാവ് 
ജമീല അബ്ദുൾ ഹമീദ് മാതാവ് 
മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുളള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേ നയോ അ 

അല്ലാതെയോ 
സമ യ പ രി ധിക്കുശേഷമോ ലഭിക്കുന്ന 

പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുളള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധിക്കു ശേഷമാ 

പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


ലഭി ക്കുന്ന 


( 4 ) 


നമ്പർ എച്ച്3-3469 / 2021 . 


2021 ഏപ്രിൽ 16 . 


( 2 ) 


നമ്പർ എച്ച്3-3544 / 2021 . 


2021 ഏപ്രിൽ 16 . 


ആലുവ താലൂക്ക് നെടുമ്പാശ്ശേരി വില്ലേജിൽ ചെറിയ 
വാപ്പാലശ്ശേരി കര യിൽ അരീക്കൽ വീട്ടിൽ ഇട്ടൂപ്പ് മകൻ 
മാത്തുക്കുട്ടി എ . ഐ . എന്ന കക്ഷി 23-1-2021 -ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശസർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ സലോമി 
മാത്തുക്കുട്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള താണ് . ബന്ധപ്പെട്ട 
വില്ലേജ് ആഫീ സർ വഴി അന്വേ ഷണം നടത്തിയതിൽ 
താഴെപ്പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


ആലുവ താലൂക്ക് കിഴക്കുംഭാഗം വില്ലേജിൽ പാറപ്പുറം 
കരയിൽ പ്ലാമറ്റത്തു കൂടി വീട്ടിൽ കുഞ്ഞിൻ പിള്ള മകൻ 
മീതിൻകുട്ടി പി . കെ . എന്ന കക്ഷി 3-9-2020 -ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശസർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ബുഷറ 
മീതിൻകുട്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള താണ് . ബന്ധപ്പെട്ട 
വില്ലേജ് ഓഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


പേര് 


വയസ് 


1 


ബുഷറ മീതിൻകുട്ടി 


ഭാര്യ 


45 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


2 


മുഹമ്മദ് റഷീദ് പി . എം . 


മകൻ 


23 


1 


സലോമി മാത്തുക്കുട്ടി 


ഭാര്യ 


52 


3 


ഉമ്മുഹാനി പി . എം . 


മകൾ 


19 


2 


മിന്നു മാത്തുക്കുട്ടി 


മകൾ 


23 


4 


ഐഷ പി . എം . 


14 


99 


ഏലിയാസ് മാത്തുക്കുട്ടി 


മകൻ 


21 


5 


ഉമ്മാനി 


മാതാവ് 


85 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുളള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധിക്കു ശേഷമാ ലഭി ക്കുന്ന പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


മുകളിൽ കാണിച്ചിരിക്കു ന്ന വരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധിക്കുശേഷമോ ലഭി ക്കുന്ന 

പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


Gaz . No. 25 / 2021 / DTP ( CLR - Supplement ) . 


335 


38 


( 5 ) 


Paravoor Taluk 


നമ്പർ എച്ച്3-3574 / 2021 . 


2021 ഏപ്രിൽ 16 . 


പരസ്യം 


( 1 ) 


നമ്പർ ബി3-2239 2021 . 


2021 മാർച്ച് 17 . 


ആലുവ താലൂക്ക് ചെങ്ങമനാട് വില്ലേജിൽ ചെങ്ങമനാട് 
ക ര യിൽ വട ക്കേ ടത്ത് വീട്ടിൽ ശങ്കു ണ്ണി പിള്ള മകൻ 
കൃഷ്ണൻകുട്ടി പിള്ള എന്ന കക്ഷി 8-12-2004 -ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശസർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടുക്ക ണ മെ ന്നാ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ മകൻ 
അനിൽകുമാർ വി . കെ . അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 
ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
താഴെപ്പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


പറവൂർ താലൂക്കിൽ കടു ങ്ങ ളൂർ വില്ലേ ജിൽ 
കുറ്റിക്കാട്ടുകര കരയിൽ പുത്തൻ പുരയ്ക്കൽ വീട്ടിൽ ദിപു പി . 
മാത ഭാര്യ സീമ ചാക്കോ എന്നവർ മരിച്ചുപോയെന്നും 
പരേതയുടെ അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
ഭർത്താവ് ദിപു പി . മാത്യു സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
കടുങ്ങല്ലൂർ വില്ലേജ് ഓഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടി സീമ ചാക്കോ 23 -12 -2 0 2 0 -ൽ മരിച്ചു പോയെന്നും 
പരേതയുടെ അവകാശികളായി താഴെപ്പറയുന്ന 3 ( മൂന്ന് ) 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


കനകം 


ഭാര്യ 


76 


2 


മകൻ 


അനിൽകുമാർ വി . കെ . 


പേര് 


വയസ് 


44 


പരേതയുമായുള്ള 


കമ 
നമ്പർ 


ബന്ധം 


1 


ദിപു പി . മാത്യു 


ഭർത്താവ് 


40 


2 


ജുവൽ എത്സ ദിപു 


മകൾ 


10 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധിക്കുശേഷമാ ലഭി ക്കു ന്ന 

പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


3 


ജെയ്ഡ് മരിയ ദിപു 


6 


93 


( 6 ) 


മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നതിനു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുളളിൽ രേഖാമൂലം പറവൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ , 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ എച്ച്3-2602 / 2021 . 


2021 ഏപ്രിൽ 16 . 


( 2 ) 


ആലുവ താലൂക്ക് ആലുവ ഈസ്റ്റ് വില്ലേജിൽ നൊച്ചിമ 
കരയിൽ വെള്ളാഞ്ഞി വീട്ടിൽ വി . എം . നൈന ഭാര്യ കദീജ 
കെ . എസ് . എന്ന കക്ഷി 27-5-2017 -ാം തീയതി മര ണ 
പ്പെട്ടതാണെന്നും ഒരു അവകാശസർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടുക്കണമെന്നാവശ്യപ്പെട്ടു കൊണ്ട് പരേതയുടെ മകൻ 
സഹദ് വി . എൻ . അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . ബന്ധപ്പെട്ട 
വില്ലേജ് ഓഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതയുടെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


നമ്പർ ബി3-2168 / 2021 . 

2021 ഏപ്രിൽ 15 . 
പറവൂർ താലൂക്കിൽ വരാപ്പുഴ വില്ലേജിൽ തേവർകാട് 
കരയിൽ കാച്ചപ്പിള്ളി വീട്ടിൽ കെ . കെ . ഗർവ്വാദീസ് മകൻ 
കെ . ജി . ജേക്കബ് എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൾ ഷൈനി 
ജെയിംസ് സമർപ്പിച്ച അപേക്ഷയിന്മേൽ വരാപ്പുഴ വില്ലേജ് 
ഓഫീസർ വഴി അന്വഷണം നടത്തിയതിൽ ടി 
കെ . ജി . ജേക്കബ് 21-10-2020 - ൽ മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെപ്പറയുന്ന 3 ( മൂന്ന് ) പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


വി . എം . നെന 


ഭർത്താവ് 


65 


2 


സഹദ് വി . എൻ . 


മകൻ 


41 


പേര് 


പരേതനുമായുള്ള 


വയസ് 


3 


സൗഫിയ വി . എൻ . 


മകൾ 


40 


കമ 
നമ്പർ 


ബന്ധം 


4 


സിയാദ് വി . എൻ . 


മകൻ 


39 


1 


മേഴ്സി ജേക്കബ് 


ഭാര്യ 


75 


2 


ഷനി ജെയിംസ് 


മകൾ 


48 


3 


ദീപ് ജേക്കബ് 


43 


3 


മുകളിൽ കാണിച്ചിരിക്കുന്ന വരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുളള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധിക്കു ശേഷമാ ലഭി ക്കുന്ന പരാ തി ക ൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിനു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുളളിൽ രേഖാമൂലം പറവൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ , 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
ആലുവ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


336 


Digitally signed by 
Salim A 
Date : 2021.08.03 
15:14:41 + 05'30 ' 


